Kerala Gazette No . 48 dated 3rd December 2019 . 
PART I 


Section iii 


കർ 


GOVER 


RNMENT 
O 


കൾ ക്കാ 


OF KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം-എച്ച്) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 354/ ലെഗ്.എച്ച്.2/ 2019 / നിയമം. 


2019 ജനുവരി 8 
തിരുവനന്തപുരം, 1194 ധനു 24 

1940 പൌഷം 18 . 


2019 ജനുവരി 8 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


G. 33 / 2019 /DTP. 


2019 - ലെ 7 -ാം നമ്പർ ഓർഡിനൻസ് 


2019 - ലെ കേരള സഹകരണ സംഘ 

( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയൊൻപതാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1969 - ലെ കേരള സഹകരണ സംഘ ആക്റ്റ് 
വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

- ഒരു 
ഓർഡിനൻസ് 


പീഠിക . – 19 69 - ലെ കേരള സഹകരണ സംഘ ആക്റ്റ് ( 1969 - ലെ 21 ) 
ഇതി നു ശേഷം കാണുന്ന ആ വ ശ്യ ങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കുകയാലും; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വരനടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 

- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുഛേദം (1) -ാം 
ഖണ്ഡ പ്രകാരം നൽകപ്പെട്ട അധികാ ര ങ്ങൾ വിനി യോ ഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2019 - ലെ കേരള സഹകരണ 
സംഘ ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


(2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2 . 1969 - ലെ 21 -ാം ആക്ട് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലയളവിൽ, 1969 - ലെ കേരള സഹകരണ സംഘ 
ആക്റ്റിന് (1969 - ലെ 21) (ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക ) 
3 -ാം വകുപ്പിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദ ഗ തിക്ക് വിധേ യ മായി പ്രാബല്യം 
ഉണ്ടായിരിക്കുന്നതാണ്. 


- 14 


3. 14 എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. പ്രധാന ആക്റ്റിൽ, നിലവിലുള്ള 
14 എ വകുപ്പ് “ 14 എഎ ” ആയി പുനരക്കം ചെയ്യേണ്ടതും അപ്രകാരം 
പുനരക്കം ചെയ്ത് 14 എഎ വകുപ്പിന് മുമ്പായി താഴെപ്പറയുന്ന വകുപ്പ് 
കൂട്ടിച്ചേർക്കേണ്ടതുമാണ്, അതായത്: 


“ 14 എ . ജില്ലാ സഹകരണ ബാങ്കുകളുടെ ആസ്തികളും ബാദ്ധ്യതകളും 
സംസ്ഥാന സഹകരണ ബാങ്കിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ച വ്യവസ്ഥ . 
(1) ഈ ആക്റ്റിലോ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്തിലോ എന്തുതന്നെ അടങ്ങി 
യിരുന്നാലും, അംഗങ്ങളുടെ പ്രത്യേക പൊതുയോഗത്തിൽ ഹാജരായിട്ടുള്ളതും വോട്ട് 
ചെയ്യുന്നതുമായ അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷത്തിലൂടെ പാസ്സാക്കുന്ന പ്രമേയം വഴി 
ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അവയുടെ ആസ്തികളും ബാദ്ധ്യതകളും പൂർണ്ണമായും 
കേരള സംസ്ഥാന സഹകരണ ബാങ്കിന് കൈമാറാവുന്നതും പ്രമേയം രജിസ്ട്രാർ 
അംഗീകരിക്കുന്ന തീയതി മുതൽ അത്തരം കൈമാറ്റം പ്രാബല്യത്തിൽ വരേണ്ടതുമാണ്. 


(2) കൈമാറ്റം ചെയ്യപ്പെടേണ്ട ആസ്തികളുടെയും ബാദ്ധ്യതകളുടെയും 
വിവരങ്ങൾ പ്രമേയത്തിൽ ഉൾപ്പെട്ടിരിക്കേണ്ടതാണ്. 


- (3) അപ്രകാരമുള്ള ഏതെങ്കിലും ഒരു പ്രമേയം ഒരു ജില്ലാ സഹകരണ ബാങ്ക് 
പാസാക്കുമ്പോൾ പ്രമേയത്തീയതി മുതൽ ഏഴ് ദിവസത്തിനകം അതിനെ സംബന്ധിച്ച 
ലിഖിതമായ ഒരു നോട്ടീസ് അതിന്റെ എല്ലാ അംഗങ്ങൾക്കും നൽകേണ്ടതും, 24 -ാം 
വകുപ്പിലെ വ്യവസ്ഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചട്ടമോ ബൈലായോ ഉപചട്ടമോ 
ഏതെങ്കിലും കരാറോ വിരുദ്ധമാണെങ്കിലും ഏതൊരു അംഗത്തിനും, നോട്ടീസ് 
പുറപ്പെടുവിച്ച് മുപ്പത് ദിവസങ്ങൾക്കകം അയാളുടെ ഓഹരികൾ, നിക്ഷേപങ്ങൾ, 
വായ്പകൾ എന്നിവ അതതുസംഗതിപോലെ , പിൻവലിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരി 
ക്കുന്നതാണ്. 

- എന്നാൽ, പ്രമേയം പാസാക്കിയ തീയതി മുതൽ ഏഴ് ദിവസത്തിനകം ആ 
പ്രമേയം സംബന്ധിച്ച് മറ്റ് ഡെബ്റെ അല്ലെങ്കിൽ ക്രെഡിറ്ററെ തദ്ദേശീയ ഭാഷയിലുള്ള 
രണ്ട്മുൻനിര ദിനപ്പത്രങ്ങളിൽ നോട്ടീസ് പ്രസിദ്ധീകരിച്ച് അറിയിക്കേണ്ടതും അവർക്ക് 
പസ്തത നോട്ടീസ് പ്രസിദ്ധീകരിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം 
നിക്ഷേപങ്ങളോ, വായ്ക്കകളോ, അതതുസംഗതിപോലെ, പിൻവലിക്കാനുള്ള ഓപ്ഷൻ 
നൽകുന്നതിനുള്ള അവസരമുണ്ടായിരിക്കുന്നതുമാണ്. 


(4) ഏതെങ്കിലും അംഗമോ അല്ലെങ്കിൽ കെഡിറ്ററോ (3 ) -ാം ഉപവകുപ്പിൽ 
പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഓപ്ഷൻ നൽകിയിട്ടില്ലായെങ്കിൽ പ്രമേയത്തിൽ 
ഉൾപ്പെട്ടി രി ക്കുന്ന നിർദ്ദേ ശ ങ്ങ ൾക്ക് അദ്ദേഹം സമ്മതം നൽകി യ തായി 
കരുതപ്പെടേണ്ടതാണ്. 


15 


- (5) ഓരോ ജില്ലാ സഹകരണ ബാങ്കിന്റെയും ആസ്തികളും ബാദ്ധ്യതകളും 
അവ കൈമാറ്റം ചെയ്തത്രജിസ്ട്രാർ അംഗീകരിക്കുന്ന തീയതിയിലും അന്നു 
മുതൽക്കും എല്ലാ ആസ്തികളും ഉത്തരവാദിത്വങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് 
തൊട്ടുമുമ്പ്ഉണ്ടായിരുന്ന അതേപടി, മറ്റൊരു നടപടിയോ രേഖയോ ആധാരമോ 
ഇല്ലാതെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതും 
നിക്ഷിപ്തമാക്കപ്പെടുന്നതുമാണ്. 


- (6) അങ്ങ നെയുള്ള കൈമാറ്റം ജില്ലാ സഹകരണ ബാങ്കു ക ളു ടെയോ 
അല്ലെങ്കിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെയോ അവകാശങ്ങളെയും 
ബാദ്ധ്യതകളെയും ബാധിക്കാത്തതും അല്ലെങ്കിൽ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളാലോ 
അവയ്ക്ക് എതിരായോഉള്ള നിയമനടപടികളിൽ ന്യൂനത വരുത്താത്തതുമാകുന്നു . . 


പി . സദാശിവം, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 


എസ്. സന്ധ്യ, 
അഡീഷണൽ നിയമ സെക്രട്ടറി. 


16 


